Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL/ TV( N )/634/ 2012-14 


COVERNM 


. 
കേര 


ക്കാർ 


: 


സർക്കുള് 
VMENT OF 


+ 


& 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 ) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2014 ജൂൺ 24 
24th June 2014 
1189 മിഥുനം 10 
10th Mithunam 1189 
1936 ആഷാഢം 3 
3rd Ashadha 1936 


Vol . III 


| 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Health Services Department 


പുനർ ലേലം/ദർഘാസ് പരസ്യം 


നമ്പർ എ1/ 6655/ 2013 . 


2014 മേയ് 20 . 


- കോഴിക്കോട് ഗവൺമെന്റ് ജനറൽ ആശുപ്രതിയോട് 
അനുബന്ധിച്ചുള്ള സ്റ്റാഫ് കാന്റീൻ 16- 7-2014 മുതൽ 31- 3- 2015 
വരെയുള്ള കാലയളവിൽ നടത്തുന്നതിനുള്ള അവകാശത്തിനായി 
താഴെ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി മുദ്രവച്ച 
ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . കൂടാതെ ഇതുസംബന്ധിച്ച് 
ടെണ്ടറിൽ പങ്കെടുത്തവർക്ക് പരസ്യലേലവുംഉണ്ടായിരിക്കുന്ന 
താണ്. 


3. ടെണ്ടർഫോറത്തിന്റെ വില ഒറിജിനലിന് 1,000 + വിൽപ്പന 

നികുതി 4 % + 1 % വിൽപ്പന നികുതിയിന്മേലുള്ള സെസ്സ്, 
ഡ്യൂപ്ലിക്കേറ്റ് 500 + വിൽപ്പന നികുതി 4 % + 1 % 

വിൽപ്പന നികുതിയിന്മേലുള്ള സെസ്സും ആകുന്നു . 
4. ടെണ്ടറിൽ പങ്കെടുക്കുന്നവർ നിരതദ്രവ്യമായി 10, 000 

കോഴിക്കോട് മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റ്, കോഴിക്കോട് 
ഗവൺമെന്റ് ജനറൽ ആശുപത്രി സൂപ്രണ്ടിന്റെ പേരിൽ 
എടുത്ത് ഹാജരാക്കേണ്ടതാണ്. ടെണ്ടർ ഫോറവും 
ഡിമാന്റ് ഡാഫ്റ്റും സമർപ്പിക്കുന്നവരെ മാത്രമേ 

ലേലത്തിൽ പങ്കെടുക്കുവാൻ അനുവദിക്കുകയുള്ളു. 
5. ടെണ്ടർ ഫോറം ആവശ്യമുള്ളവർ അപേക്ഷയോടൊപ്പം 

1, 00, 000 - ത്തിൽ കുറയാത്ത അസ്സൽ സോൾവൻസി 
സർട്ടിഫിക്കറ്റ് അപേക്ഷകന്റെ പേരിൽ ബന്ധപ്പെട്ട 
തഹശീൽദാരിൽ നിന്നും 1- 1- 2013 - ന് ശേഷം ലഭിച്ചത്, 
കുടിക്കട സർട്ടിഫിക്കറ്റിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
മേൽപ്പറഞ്ഞ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാത്തവർക്ക് 
ടെണ്ടർ ഫോറം യാതൊരു കാരണവശാലും നൽകുന്നതല്ല. 


നിബന്ധനകൾ 


1. സ്റ്റാഫ് കാന്റീൻ പ്രവർത്തിപ്പിക്കേണ്ടത് ഇതിനായി 

പ്രത്യേകം നിർമ്മിച്ചിട്ടുള്ള കെട്ടിടത്തിലായിരിക്കണം. 
2, ടെണ്ടർ ഫോറത്തിന്റെ വില “210 - വൈദ്യസഹായവും 

പൊതുജനാരോഗ്യവും- 80 ജനറൽ 800 മറ്റുവരവുകൾ- 88 
പലവക ” എന്ന ശീർഷകത്തിലും 4.04 % വിൽപ്പന നികുതി 
“ 00 40 - വിൽപ്പന നികുതി- 102 - സംസ്ഥാന വിൽപ്പന 
നികുതി-01- നികുതി പിരിവുകൾ എന്ന ശീർഷകത്തിലും 
ട്രഷറിയിൽ അടച്ച ചെലാൻ രസീതും ടെണ്ടർ 
ഫോറത്തിനുള്ള അപേക്ഷയും ഹാജരാക്കുന്നവർക്ക് 
ദർഘാസ് ഫോറങ്ങൾ നൽകുന്നതാണ്. 


6. ടെണ്ടർ ഫോറം 26 - 6 - 2014 മുതൽ 7 - 7 - 2014 - ന് 
3 മണിവരെ ആശുപ്രതി ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. 


24th JUNE 2014] 


HEALTH SERVICES DEPARTMENT 


16 


സാക്ഷികൾ: (1) ( ഒപ്പ്), 

പേര്, 
പൂർണ്ണ മേൽവിലാസം 


7. പൂർണ്ണരൂപത്തിലുള്ള ടെണ്ടർ ഫോറം 8 - 7 - 2014 

വൈകുന്നേരം 5 മണിവരെ സ്വീകരിക്കുന്നതും, 9 -7 -2014 - ന് 
ഉച്ചയ്ക്ക് 2 മണിക്ക് ലേലം നടത്തുകയും അതിനുശേഷം 
ടെണ്ടറുകൾ കരാറുകാരുടെയോ, അവരുടെ അധികാര 
പ്പെടുത്തിയ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറന്നു പരിശോധിക്കുന്നതും, ലേല തുകയോ, 
ടെണ്ടർ തുകയോ ഏതാണ് കൂടുതൽ അ ത് 
താൽക്കാലികമായി സ്ഥിരീകരിക്കുന്നതും, ആയതിന്റെ 
അവസാന തീരുമാനം ആശുപത്രി വികസന സമിതിയുടെ 
ചെയർമാന്റെ അംഗീകാരത്തിന് വിധേയമായി പുറപ്പെടു 
വിക്കുന്നതുമായിരിക്കും. 
8. 8 - 7 - 2014 - ന് ശേഷം ലഭിക്കുന്ന ടെണ്ടറുകൾ യാതൊരു 

കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 
9. ടെണ്ടർ ഫോറത്തിൽ 16 - 7 - 2014 മുതൽ 31 - 3 - 2015 
വരെയുള്ള കാലയളവിൽ പതിമാസം ........... .രൂപ 
നൽകിക്കൊണ്ട് കോഴിക്കോട് ഗവൺമെന്റ് ജനറൽ 
ആശു പ്രതിയോടനുബന്ധിച്ചുള്ള സ്റ്റാഫ് കാന്റീൻ 
നട ത്തു വാൻ തയ്യാറാണെന്ന് പേരും പൂർണ്ണ 

മേൽ വിലാസവും വച്ച് വ്യക്തമായി എഴുതി ഒപ്പിട്ടിരിക്കണം. 
10 . ലേലത്തുക, ടെണ്ടർ തുക എന്നിവയ്ക്ക് പുറമെ സ്റ്റാഫ് 
കാന്റീൻ കെട്ടിടത്തിന് പൊതുമരാമത്ത് വകുപ്പ് 
നിശ്ചയിക്കുന്ന കെട്ടിടവാടക , കറന്റ് ചാർജ്ജ്, വാട്ടർ 
ചാർജ് എന്നിവയും അതാത് മാസം 4 -ാം പ്രവൃത്തി 
ദിവസത്തിനുള്ളിൽ തന്നെ ഓഫീസിൽ അടച്ച് രസീത് 
വാങ്ങേണ്ടതാണ്. 
11. ടെണ്ടർ അടക്കം ചെയ്ത കവറിനുപുറത്ത് 2014 - 15 
വർഷത്തെ ആശുപത്രി കാന്റീൻ നടത്തിപ്പിനുള്ള ടെണ്ടർ 
നമ്പർ എ1/ 6655 / 2013 തീയതി 20 - 5- 2014 എന്ന് വ്യക്തമായി 
എഴുതി ടെണ്ടർ നൽകുന്നയാളിന്റെ പൂർണ്ണ മേൽവിലാസം 
കവറിന് താഴെ ഇടതുവശത്ത് രേഖപ്പെടുത്തി, സൂപ്രണ്ട്, 
ഗവൺ മെന്റ് ജനറൽ ആശുപ്രതി, കോഴിക്കോട് 
എന്ന ആശുപത്രി സൂപ്രണ്ടിന്റെ വിലാസത്തിൽ 

സമർപ്പിക്കേണ്ടതാണ്. 
12. ടെണ്ടറിനൊപ്പം താഴെ ചേർത്ത് പ്രാഥമിക ഉടമ്പടി 100 
( നൂറ് രൂപ) - ന്റെ മുദ്രക്കടലാസിൽ എഴുതി ഒപ്പിട്ടു 
സമർപ്പിക്കേണ്ടതാണ്. 

കോഴിക്കോട് ഗവൺമെന്റ് ജനറൽ ആശുപ്രതിയോട് 
അനുബന്ധിച്ചുള്ള സ്റ്റാഫ് കാന്റീൻ നടത്തുന്നതിനുള്ള ടെണ്ടർ / 
ലേലം എന്റെ പേർക്ക് സ്ഥിരപ്പെടുത്തുകയാണെങ്കിൽ സൂപ്രണ്ട് 
നിശ്ചയിക്കുന്ന എല്ലാ നിബന്ധനകളും ഞാൻ നിരുപാധികം 
പാലിക്കുന്നതാണ്. എന്റെ ഭാഗത്ത് നിന്നുള്ളഎന്തെങ്കിലും 
വീഴ്ച കാരണം സർക്കാരിനുണ്ടായേക്കാവുന്ന എല്ലാ കഷ്ട 
ന ഷ്ടങ്ങൾക്കും ഞാൻ ഉത്തരവാദിയായിരിക്കുകയും 
വല്ല സാമ്പത്തിക നഷ്ടവും ഉണ്ടാവുകയാണെങ്കിൽ ആയത് 
തിരിച്ചടയ്ക്കുവാൻ ഞാൻ ബാദ്ധ്യസ്ഥനാണെന്നും തികയാതെ 
വന്നാൽ എന്റെയും കുടുംബത്തിന്റെയും സ്ഥാവര ജംഗമ 
സ്വത്തുക്കളിൽ നിന്നും ആയത് വസൂലാക്കാൻ എനിക്ക് 
സമ്മതവുമാണെന്ന് ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു . ടെണ്ടർ 
ഉറപ്പിച്ച് പ്രവർത്തനം തുടരാതെയോ ഇട യ് ക്കു വച്ച് 
നിർത്തുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന സാമ്പത്തിക 
നഷ്ടത്തിന് ഞാൻ സർക്കാരിനോട് കടപ്പെട്ടവനാണെന്നും 
ആയത് എന്നിൽ നിന്ന് ഈടാക്കുമെന്നും എനിക്ക് പൂർണ്ണ 
ബോദ്ധ്യമുണ്ട്. 

( ഒപ്പ്) : 
( പേരും പൂർണ്ണ മേൽവിലാസവും) : 


(2 ) ( ഒപ്പ്), 

പേര്, 

പൂർണ്ണ മേൽവിലാസം 
13. സ്റ്റാഫ് കാന്റീനിൽ നിന്ന് ആശുപത്രി ജീവനക്കാർ , 
പരിശീലനം നേടുന്ന വിദ്യാർത്ഥികൾ, ട്രെയിനിംഗിന് 
വരുന്ന ആരോഗ്യവകുപ്പ് ജീവനക്കാർ, ആശുപ്രതി കരാർ 
ജീവനക്കാർ, ആശുപ്രതി വികസന സൊസൈറ്റി 
ജീവനക്കാർ, സൂപ്രണ്ട് നിയമിക്കുന്ന താൽക്കാലിക 
ജീവനക്കാർ എന്നിവർക്ക് സൂപണ്ട് നിശ്ചയിക്കുന്ന 
സഹായ നിരക്കിൽ ഭക്ഷ്യവസ്തുക്കൾ നൽകുവാൻ 
കാന്റീൻ കരാറുകാരൻ ബാദ്ധ്യസ്ഥനാണ്. ടെണ്ടറിന്റെ 
കാലയളവിൽ യാതൊരു കാരണവശാലും ഈ നിരക്കുകൾ 
പുതുക്കി നിശ്ചയിക്കുന്നതല്ല. 
14 . സ്റ്റാഫ് കാന്റീൻ നടത്തിപ്പിനാവശ്യമായ പാത്രങ്ങൾ, 
ഫർണീച്ചറുകൾ മുതലായ എല്ലാ സാധനങ്ങളും 
കരാറുകാരൻ സ്വന്തം നിലയ്ക്ക് ഏർപ്പാടാക്കേണ്ടതാണ്. 
ആശുപത്രി ജീവനക്കാർക്ക് പ്രത്യേകമായുള്ള 
സാധനങ്ങളുടെ വില കരാറുകാരൻ സ്വന്തം ചെലവിൽ 
വ്യക്തമായി കാണത്തക്കവിധം കാന്റീനിൽ പ്രദർശിപ്പി 
ക്കേണ്ടതാണ്. ജീവനക്കാർക്ക് ബാധകമായ സൗജന്യ 
നിരക്കിലുള്ള ഭക്ഷണ സാധനങ്ങളുടെ വില വിവരപ്പട്ടിക 
ഓഫീസിൽ നിന്നും ടെണ്ടറിന്റെ കൂടെ നൽകുന്നതാണ്. 
പിന്നീട് ഈ നിരക്കിൽ വർദ്ധനവ്ഉണ്ടായിരിക്കുന്നതല്ല. 
15. സൂപ്രണ്ടിന്റെ രേഖാമൂലമുള്ള അനുമതി കൂടാതെ കാന്റീൻ 

കെട്ടിടത്തിലോ പരിസര പ്രദേശത്തോ യാതൊരുവിധ 
മരാമത്തുപണികളും നടത്തുവാൻ പാടുള്ളതല്ല . 
16. ആശുപത്രി അച്ചടക്കത്തിനു വിരുദ്ധമായോ സർക്കാർ 
താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായോ ഉള്ള യാതൊരുവിധ 
നടപടികളും കരാറുകാരനിൽനിന്നോ മറ്റു കാന്റീൻ 
ജീവനക്കാരിൽ നിന്നോ ഉണ്ടാവാൻ പാടുള്ളതല്ല. 


17. ഭക്ഷ്യവസ്തുക്കളല്ലാത്ത അന്യവസ്തുക്കൾ കാന്റീനിൽ 

വിൽപ്പന നടത്തുവാൻ പാടുള്ളതല്ല. 
18. കാരണം കാണിക്കാതെ തന്നെ ടെണ്ടർ/ ലേലം 
മാറ്റിവയ്ക്ക് വാനും ദുർബലപ്പെടുത്തു വാനുമുള്ള 
പൂർണ്ണമായ അധികാരം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 
19 . ടെണ്ടർ ഉറപ്പിച്ചു കൊണ്ടുള്ള ഉത്തരവ് കിട്ടി മൂന്നു 
ദിവസത്തിനകം പ്രസ്തുത കാലയളവിന്റെ മൊത്തം 

ലെ സൻസ് ഫീ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി 
സൂപ്രണ്ടിന്റെ പേരിൽ സ്വതന്തമായി സ്വയം 
മാറ്റിയെടുക്കാവുന്ന ബാങ്ക് ഡെപ്പോസിറ്റ് രസീത് ട്രഷറി 
ഡെപ്പോസിറ്റ് രസീത്/നാഷണൽ സേവിംഗ്സ് ബാങ്ക് 
ഡെപ്പോസിറ്റ് രസീത് ഇവയിൽ ഏതെങ്കിലുമൊന്ന് 
സമർപ്പിക്കേണ്ടതാണ്. തുടർന്ന് എല്ലാ മാസവും 
കൃത്യമായി അതാത് മാസത്തെ ലേലം/ ടെണ്ടർ തുക, 
കെട്ടിടവാടക , വെള്ളക്കരം, വൈദ്യുതി ചാർജ്ജ്എന്നിവ 
ടെണ്ടർ പ്രാബല്യത്തിൽ വന്ന ഓരോ ദിവസവും 


24th JUNE 2014] 


HEALTH SERVICES DEPARTMENT 


17 


22. കാന്റീൻ നടത്തിപ്പ് തുടങ്ങുന്നതിന് മുമ്പായി ആയതിന് 
ബന്ധപ്പെട്ട അധികൃതരിൽ നിന്നും കരാറുകാരന്റെ 
പേരിൽ വാങ്ങിയ പി.എഫ്. എ . ലൈസൻസ് കരാറുകാരൻ 
സ്വന്തം നിലയ്ക്ക് സമ്പാദിച്ച് ആശുപത്രി സൂപ്രണ്ടിന് 
സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് നൽകേണ്ടതാണ്. 


പൂർത്തീകരിച്ച് മാസത്തിന്റെ 4 -ാം പ്രവൃത്തിദിവസംതന്നെ 
ഓഫീസിൽ അടച്ചിരിക്കേണ്ടതാണ്. ഇതിന് വീഴ്ച ച 
വരുത്തുന്നപക്ഷം പ്രസ്തുത തുകയ്ക്ക് പ്രതിമാസം 
ഒന്നരശതമാനം വീതം നിരക്കിൽ പിഴ ഈടാക്കുന്നതാണ്. 
15 ദിവസം കഴിഞ്ഞിട്ടും തുക അടയ്ക്കുന്നതിൽ വീഴ്ച 
വരുത്തിയാൽ ടെണ്ടർ/ ലേല നിബന്ധനകൾ ക്ക് 
വിധേയമായി മറ്റു നടപടികൾ സ്വീകരിക്കുന്നതാണ്. 
20. ടെണ്ടർ സ്ഥിരപ്പെടുത്തിയ ഉത്തരവിലെ നിബന്ധനകളും 

ടെണ്ടർ നോട്ടീസിലെ നിബന്ധനകളും യഥാവിധി 
പാലിക്കുവാൻ കരാറുകാരൻ ബാദ്ധ്യസ്ഥനാണ്. ആയതിൽ 
വല്ല വീഴ്ചയും വന്നാൽ സർക്കാരിന് ഉണ്ടാവുന്ന എല്ലാ 
കഷ്ടനഷ്ടങ്ങൾക്കും കരാറുകാരൻ ഉത്തരവാദിയായിരിക്കും. 
21. കാന്റീൻ വളരെ വ്യത്തിയോടെ നടത്തേണ്ടതും, 
ഭക്ഷണശാലാ നടത്തിപ്പ് സംബന്ധിച്ച് പൊതുജനാരോഗ്യ 
വകുപ്പ് അധികൃതർ, കോർപ്പറേഷൻ അധികൃതർ, മറ്റു 
ബന്ധപ്പെട്ട വകുപ്പുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് 
ആവശ്യമുള്ള ലൈസൻസ്, നിബന്ധനകൾ എന്നിവ 
കരാറുകാരൻ സ്വന്തം ചെലവിൽ സംഘടിപ്പിക്കേണ്ടതും 
പി .എഫ്. എ . ലൈസൻസിന്റെ പകർപ്പ് കാന്റീനിൽ 
പ്രദർശിപ്പിക്കേണ്ടതുമാണ്. വകുപ്പുതല അന്വേഷണത്തിലെ 
വീഴ്ചകൾക്ക് ശിക്ഷണനടപടികളുണ്ടായാൽ കരാറുകാരൻ 
മാത്രം ബാദ്ധ്യസ്ഥനായിരിക്കും. അത്തരം അപാകതകൾക്ക് 
സർക്കാരിനുണ്ടാവുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും 
കരാറുകാരൻ ഉത്തരവാദിയായിരിക്കും. 


23. കാന്റീൻ സംബന്ധമായി കാലാകാലങ്ങളിൽഉണ്ടായേക്കാ 
വുന്ന എല്ലാ സർക്കാർ ഉത്തരവുകളും ആശുപ്രതി 
വികസന സൊസൈറ്റിയുടെ തീരുമാനങ്ങളും യഥാവിധി 

പാലിക്കുവാൻ കരാറുകാരൻ ബാദ്ധ്യസ്ഥനാണ്. 
| 24. കാന്റീൻ നടത്തിപ്പ് വഴി ആശുപത്രി അധീനതയിലുള്ള 

വസ്തുക്കൾക്ക് കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചാൽ ആയതിനുള്ള 
നഷ്ടപരിഹാരം കരാറുകാരനിൽ നിന്നും ഈടാക്കുന്നതാണ്. 
25. കാന്റീൻ എല്ലാ ദിവസവും തുറന്നു പ്രവർത്തി 

ക്കേണ്ടതാണ്. 


26. ആശുപത്രി ജീവനക്കാർക്ക് പ്രത്യേകം ഗ്ലാസ്, പ്ലേറ്റ്, 

വാഷ്ബേസിൻ എന്നിവ കരാറുകാരൻ ഏർപ്പാടാക്കേണ്ട 
താണ്. 


ഗവൺമെന്റ് ജനറൽ ആശുപത്രി, 
കോഴിക്കോട്. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


